68 


Mukundapuram Taluk 


( 2 ) 


പരസ്യം 


നമ്പർ എ4-107 / 2021 . 


2021 ജനുവരി 8 . 


നമ്പർ സി2-10218 2020 . 


2021 ജനുവരി 16 . 


കൊടുങ്ങല്ലൂർ താലൂക്ക് ചെന്താപ്പിന്നി വില്ലേജ് അരയം 
പറമ്പിൽ കുമാരൻ മകൻ എ . കെ . രാജൻ 15-11-2019 - ൽ മരണ 
മടഞ്ഞു . പരേതന്റെ ഭാര്യ രാധ ഒരു അവകാശ സർട്ടിഫി 
ക്കറ്റിനു വേണ്ടി സമർപ്പിച്ച അപേക്ഷയിന്മേൽ അന്വേഷണം 
നടത്തിയതിൽ താഴെ പറയുന്നവർ മാത്രമാണ് അവകാശികൾ 
എന്ന് കാണു ന്നു . അ പ്രകാരം അവകാശികളെ ചേർത്ത് 
സർട്ടിഫിക്കറ്റ് നല്കുന്നതിൽ ആർക്കെങ്കിലും എന്തെങ്കിലും 
ആക്ഷേപം ഉണ്ടെങ്കിൽ ഈ പരസ്യം ഗസറ്റിൽ പ്രസിദ്ധപ്പെ 
ടുത്തിയ തീയതി മുതൽ 30 ദിവസത്തിനകം രേഖാമൂലം 
ആ ക്ഷേപം ബോധി പ്പി ക്കേ ണ്ട താണ് . നിശ്ചിത സമയം 
കഴിഞ്ഞും തപാൽ മാർഗ്ഗമായും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ 
യാതൊരു കാരണവശാലും പരിഗണിക്കുന്നതല്ലെന്ന് ഇതിനാൽ 
അറിയിച്ചുകൊള്ളുന്നു . 


മുകുന്ദപുരം താലൂക്ക് മുരിയാട് വില്ലേജ് മുരിയാട് ദേശത്ത് 
കൊമ്പൻ വീട്ടിൽ ജോസ് മകൻ സിജോ 27-11-2013 - ൽ മരണ 
പ്പെട്ടുവെന്നും അവ രുടെ അവകാശിക്ക് അനന്തരാവകാശ 
സർട്ടിഫിക്കറ്റ് കിട്ടേ ണ്ട തി ലേക്ക് പരേ തന്റെ പിതാവ് 
ജോസ് , ഇൻഷ്വറൻസ് തുക ലഭിക്കുന്നതിനും മറ്റ് വിവിധ 
ആവശ്യങ്ങൾക്കുമായി സമർപ്പിച്ച അപേക്ഷയെക്കുറിച്ച് അന്വേഷണം 
നട ത്തി യ തിൽ 

പറ യു ന്ന യാൾ 

മാത മാണ് 
പരേതന്റെ നിയമാനുസൃത അവകാശി എന്നു കാണു ന്ന 
തിനാൽ അവരെ മാത്രം അവകാശിയായി കാണിച്ചുകൊണ്ട് ഒരു 
അവകാശ സർട്ടിഫിക്കറ്റ് നല്കുന്നതുകൊണ്ട് ആർക്കെങ്കിലും 
ആക്ഷേപം ഉള്ള പക്ഷം ഈ പരസ്യം ഗസറ്റിൽ പ്രസിദ്ധപ്പെ 
ടുത്തിയ തീയതി മുതൽ മുപ്പത് ദി വ സ ത്തി നകം ഈ 
ഓഫീസിൽ ഹാജരായി രേഖാമൂലം ആക്ഷേപം തെളിയിക്കേ 
ണ്ടതാണ് . തപാൽ മാർഗ്ഗമോ നിശ്ചിത കാലാവധിക്ക് ശേഷമോ 
സമർപ്പിക്കുന്ന അപേക്ഷകൾ സ്വീകാര്യമല്ലെന്നും പരസ്യം 
ചെയ്യുന്നു . 


താഴ 


കമ 


പേര് 


മരിച്ചയാളുമായുള്ള വയസ് 


നമ്പർ 


ബന്ധം 


1 


രാധ 


ഭാര്യ 


76 


പേര് 


മരിച്ചയാളുമായുള്ള വയസ് 


2 


ജിജു മോഹൻ 


മകൻ 


54 


ബന്ധം 


3 


കണ്ണൻ 


മകൻ 


53 


ജോസ് 


പിതാവ് 


70 


4 


രാഖി 


മകൾ 


51 


താലൂക്കാഫീസ് , 


( ഒപ്പ് ) 
തഹശീൽദാർ . 


( പരേതന്റെ മാതാപിതാക്കൾ മരണപ്പെട്ടിട്ടുള്ളതാണ് ) 


മുകുന്ദപുരം . 


( 3 ) 


നമ്പർ എ4-8790 / 2020 . 


2021 ജനുവരി 7 . 


Kodungallur Taluk 


പരസ്യം 


നമ്പർ എ4-8151 / 2020 . 


2021 ജനുവരി 11 . 


കൊടുങ്ങല്ലൂർ താലൂക്ക് ആല വില്ലേജ് കുറ്റിപ്പറമ്പിൽ 
ചന്ദ്രശേഖരൻ മകൻ പ്രഹ്ലാദൻ , കെ . സി . 23-7-2018 - ൽ മരണ 
മടഞ്ഞു . പരേതന്റെ ഭാര്യ രജിനി ഒരു അവകാശ സർട്ടിഫി 
ക്കറ്റിനു വേണ്ടി സമർപ്പിച്ച അപേക്ഷയിന്മേൽ അന്വേഷണം 
നടത്തിയതിൽ താഴെ പറയുന്നവർ മാത്രമാണ് അവകാശികൾ 
എന്ന് കാണുന്നു . അപ്രകാരം അവകാശികളെ ചേർത്ത് സർട്ടി 
ഫിക്കറ്റ് നല് കു ന്ന തിൽ ആർക്കെ ങ്കിലും എന്തെ ങ്കിലും 
ആക്ഷേപം ഉണ്ടെങ്കിൽ ഈ പരസ്യം ഗസറ്റിൽ പ്രസിദ്ധപ്പെ 
ടുത്തിയ തീയതി മുതൽ 30 ദിവസത്തിനകം രേഖാമൂലം 
ആ ക്ഷേ പം ബോധി പ്പി ക്കേ ണ്ട താണ് . നിശ്ചിത 
കഴിഞ്ഞും തപാൽ മാർഗ്ഗമായും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ 
യാതൊരു കാരണവശാലും പരിഗണിക്കുന്നതല്ലെന്ന് ഇതിനാൽ 
അറിയിച്ചുകൊള്ളുന്നു . 


സ മ യ ര 


കൊടുങ്ങല്ലൂർ താലൂക്ക് പെരിഞ്ഞനം വില്ലേജ് മുമ്പുവീട്ടിൽ 
എം . കെ . ചാത്തുണ്ണി മകൻ എം . സി . ബാലൻ , 3-7-2019 - ൽ 
മരണമടഞ്ഞു . പരേതന്റെ ഭാര്യ പത്മിനി അവകാശ സർട്ടിഫി 
ക്കറ്റിനു വേണ്ടി സമർപ്പിച്ച അപേക്ഷയിന്മേൽ അന്വേഷണം 
നടത്തിയതിൽ താഴെ പറയുന്നവർ മാത്രമാണ് അവകാശികൾ 
എന്ന് കാണുന്നു . അപ്രകാരം അവകാശികളെ ചേർത്ത് സർട്ടി 
ഫിക്കറ്റ് നല് കു ന്ന തിൽ ആർക്കെ ങ്കിലും എന്തെ ങ്കിലും 
ആക്ഷേപം ഉണ്ടെങ്കിൽ ഈ പരസ്യം ഗസറ്റിൽ പ്രസിദ്ധപ്പെ 
ടുത്തിയ തീയതി മുതൽ 30 ദിവസത്തിനകം രേഖാമൂലം 
ആക്ഷേപം ബോധി പ്പി ക്കേ ണ്ട താണ് . നിശ്ചിത സമയം 
കഴിഞ്ഞും തപാൽ മാർഗ്ഗമായും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ 
യാതൊരു കാരണവശാലും പരിഗണിക്കുന്നതല്ലെന്ന് ഇതിനാൽ 
അറിയിച്ചുകൊള്ളുന്നു . 


കമ 


പേര് 


മരിച്ചയാളുമായുള്ള വയസ് 


നമ്പർ 


ബന്ധം 


1 


രജിനി 


ഭാര്യ 


48 


കമ 


പേര് 


മരിച്ചയാളുമായുള്ള വയസ് 


2 


ചാന്ദിനി ശ്രയസ് 


മകൾ 


26 


നമ്പർ 


ബന്ധം 


3 


മകൻ 


ചന്ദ്ര തേജസ് , കെ . പി . 


26 


1 


പത്മിനി 


ഭാര്യ 


71 


4 


മകൻ 


ഹരി തേജ്സ് , കെ . പി . 


20 


2 


പ്രജിത്ത് , എം . ബി . 


മകൻ 


47 


3 


പസി ബിജോയ് 


മകൾ 


43 


5 


ചന്ദ്രിക 


മാതാവ് 


85 


( പരേതന്റെ മാതാപിതാക്കൾ ജീവിച്ചിരിപ്പില്ല ) 


( പരേതന്റെ പിതാവ് ജീവിച്ചിരിപ്പില്ല ) 


238 


